Reg . No . രജി. നമ്പർ 
ALITV ( N) / 12 /2006 - 2009 


Government of Kerala 
കേരളം സാകാർ 

2008 


( A 


( 


1 


KERALA GAZETTE 

കേരള ഗസററ് 


0 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ°ധപ്പെടൂന 


- No. 


Vol. LIII ) THIRUVANANTHAPURAM , TUESDAY 
വാല്യം 53 f . തിരുവനന്തപുരം, ചൊവ്വ 


3rd June 2008 
| 2008 ജൂൺ 3 
| 13th Jyaishta 1930 

1930് ജ്യേഷ്ഠം 13 


നമ്പ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ർഘാസ്| ലേലപ്പരസ്യം 


വാഹനം വാങ്ങുന്നതിനുളള ദർഘാസ് എന്നും 
ഏഴുതേണ്ടതാണ്. നിരതദ്രവ്യം ഇല്ലാത്തതും വൈകി 
ലഭിക്കുന്നതുമായ ഒർ ഘാസുകൾ അതേ കാരണത്താൽ 
തിരസ്ക്കരിക്കുന്നതാണ്. 


- ദർഘാസുകൾ സ്വീകരിച്ചു കഴിഞ്ഞശേഷം 19- 6 - 2008 
വൈകുന്നേരം 3 മണിക്ക് പരസ്യലേലം ഉണയായിരിക്കുന്ന 
താണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യത്തുക 
3 മണിക്ക് മുൻപായി ഓഫീസിൽ പണമായി അടച്ച് 
രസീത് കൈപ്പറേറണ്ടതാണ്. 


നമ്പർ എഇ ( 2) - 554/02 . 

2008 മേയ് 14 . 
- മുണ്ടേരി സീഡ് ഗാർഡൻ കോംപ്ലക്സിൽ സൂക്ഷി 
ച്ചിരിക്കുന്നതും താഴെ പറയുന്നതുമായ ഉപയോഗ 
ശുന്യമായ വാഹനം ഇപ്പോൾ ഏതു നിലയിലോഅതേ 
നിലയിൽ 2008ജൂൺമാസം 19 -ാം തീയതി വൈകുന്നേരം 
3 മണിക്ക് ദർഘാസ ലേല നിബന്ധനകൾക്ക് 
വിധേയമായി വിൽപ്പന നടത്തുന്നതാണ്. 

ഇനം _ സർക്കാർ ജീപ്പ് കെ എൽ. എം , 5089 . 
എണ്ണം - l , 
നിരതവ്യം- രൂപ 500 . 
ദർഘാസ് ഫോറത്തിൻ() വില രൂപ 150 + 

വിൽപ്പന നികുതി: 
19 -6 - 2008 പകൽ 3 മണിവരെ ദർഘാസു കൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസം നൽകാൻ ആഗ്രഹി 
ക്കുന്നവർ മലപ്പുറം ക്യഷി, അസിസ്റ്ററൻറ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുണംചെയ്ത 
കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യആക 
മലപ്പുറം കൃഷി അസിസ്ററൻറ് എക്സിക്യൂട്ടീവ 
എഞ്ചിനീയറുടെ പേരി ൽ മാറാവുന്ന ഡിമാൻറ് 
( ഡാഫ്റ്റായി 8 ർ ഘ ാ സിനോടാപ്പം അടക്കം 
ചെയ്യേണ്ടതും കവറിനുമുകളിൽ ദർഘാസ് നമ്പരും 


-- പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകാരുടെയോ 
അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ലേലത്തിലോ ദർഘാസിലോ ഏതിലാണ് കൂടുതൽ തുക 
രേഖപ്പെടുത്തിയിട്ടുളളത് ആ തുക രേഖപ്പെടുത്തിയിട്ടുള്ളൂ 
ആളിൻറ് പേരിൽ ലേലം ദർഘാസ് താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ അപ്പോൾത്തന്നെ 
സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം അടച്ച രസീത് വാങ്ങണ 
തു മാ ണ്. ബാക്കി തുക ലേലം ദർഘാസം സ്ഥിര 
പ്പെടുത്തിയശേഷം 3 ദിവസത്തിനുള്ളിൽ അടച്ച 
വാഹനം സ്വന്തം ചിലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. 
ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ നിദ്രവ്യവും 
അടച്ച തുകയും സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
| ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ടിയാനിൽ 
നിന്ന് ഈടാക്കുന്നതുമായിരിക്കും. 


86 


KERALA GAZETTE 


[ PART III 


- ദർഘാസം/ ലേല സംബന്ധമായ എല്ലാ സർക്കാ ർ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസ് 
ലേലം യാതൊരു കാരണവും കൂടാതെ മാററിവയ്ക്കുന്ന 
തിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉളള അധികാരം 
താം ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ദർ ഘാസ ലേല ദിവസം പൊതു അവധിയായി ( പഖ്യാ 
പിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി... ദിവസം 
ആയത് നടത്തുന്നതാണ്. ഇതു സംബന്ധമായ കൂടുതൽ 
വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


കൃഷി അസിസ്ററൻറ് 

അസിസ്ററന്റ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ എക്സിക്യൂട്ടീവ 
കാര്യാലയം, മലപ്പുറം, 

എഞ്ചിനീയർ 
(കഷി) . 


